Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 
സ 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 29 
29th June 2021 


വാല്യം 10 


നമ്പർ 


26 


Vol . X 


1196 മിഥുനം 15 
15th Mithunam 1196 
1943 ആഷാഢം 8 
8th Ashadha 1943 


Thiruvananthapuram , 

Tuesday 


No. 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


29th JUNE 2021 ] 


KERALA GAZETTE 


988 


പത്തനംതിട്ട സബ് രജിസ്ട്രാരാഫീസിൽ നിന്നും 


കോട്ടയം മുനിസിപ്പാലിറ്റി 


വിജ്ഞാപനം 


പരസ്യം ചെയ്യുന്നത് 


നമ്പർ ജി15-18076 2015 . 


2021 മാർച്ച് 10 . 


2021 ഏപ്രിൽ 19 . 


തിരുവനന്തപുരം ജില്ലയിൽ പുന്നയ്ക്കാമുകൾ റ്റി . സി . 18/812/4 
അക്ഷയയിൽ പരേതനായ ജോർജ്ജ് വർഗീസ് തയ്യിൽ മകൻ 


ഡോ . ലെനിൻ ജോൺ വി . ജോർജ്ജ് , കിംസ് ഹോസ്പിറ്റൽ , 


തിരുവനന്തപുരത്ത് വച്ച് 2-11-2020 - ൽ മരിച്ചതിനെ തുടർന്ന് ടി 
ഡോ . ലെനിൻ ജോൺ വി . ജോർജ്ജ് 30-10-2020 - ൽ എഴുതി 
വച്ച ഒരു വിൽപ്രതം നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത 
കിട്ടുന്ന തിനു വേണ്ടി ടി വിൽ പ്രതത്തിലെ അവകാശിയും 


കേ രള തെ രു വു കച്ച വ ട ചട്ടം 

[ ജീ വ നോ പാ ധി 
സംര ക്ഷ ണ വും തെരുവു കച്ച വട 

നിയ ന്ത ണ വും 
സ . 

ഉ . ( പി ) നമ്പർ 15 | 2018 | തസ്വഭവ തീ യതി 
12 -3 -2018 ) അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം കോട്ടയം 
നഗരസഭയിലെ നഗര കച്ചവട സമിതിയിലേക്കുള്ള തെരുവ് 
കച്ച വടക്കാരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കു ന്ന തിന് 
വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു . തെരുവു 
കച്ചവട നിയമത്തിലും ചട്ടത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന 
ചു മ ത ല കൾ കൂടാതെ 

തെരുവു കച്ച വടക്കാരു ടെ 
ജീവനോപാധി സംരക്ഷണവും പുനരധിവാസവും ആണ് 
നഗര കച്ചവട സമിതിയുടെ ചുമതല . 


ടി ഡോ . ലെനിൻ ജോൺ വി . ജോർജ്ജിന്റെ ഭാര്യയുമായ 


തിരുവനന്തപുരം ജില്ലയിൽ പുന്നയ്ക്കാമുകൾ റ്റി . സി . 18/812/4 


( ഒപ്പ് ) 
സെക്രട്ടറി . 


അക്ഷയ യിൽ ടി ഡോ . ലെനിൻ 


ജോൺ വി . ജോർജ് 


കോട്ടയം നഗരസഭ . 


ഭാര്യ ഡോ . സ്വപ്ന മറിയം ലെനിൻ ജോൺ ഈ ആഫീസിൽ 
19-2-2021 - ൽ ഹാജരാക്കുകയുണ്ടായി . ടി വിൽപ്രത കർത്താവായ 


വിശദീകരണക്കുറിപ്പ് 


അക്ഷയയിൽ ഡോ . ലെനിൻ ജോൺ വി . ജോർജ്ജ് മരിച്ചു 


പോയതായി കാണിക്കുന്ന മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷകയായ 
ഡോ . സ്വപ്ന മറിയം ലെനിൻ ജോൺ എന്റെ മുമ്പാകെ 
ഹാജ രാക്കി മാ ഴി 

തന്ന ത നു സ രിച്ച് ടി വിൽ പതം 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ 
അതിന്റെ പൊതു ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ് . ) 


ഡോ . സ്വപ്ന മറിയം ലെനിൻ ജോണിൽ നിന്നും 19-2-2021 - ൽ 


ഈ 


3 - o 


സ്വീകരിച്ച് ഒാഫീ സിൽ 

പു സ് ത ക ത്തിൽ 
PI / III / 2021-ാം നമ്പരായി കിടപ്പ് ഇട്ടിട്ടുള്ളതും ടി വിൽപത്രം 


സംബ ന്ധിച്ചുള്ള വിചാരണ 2 021 ജൂലൈ മാസം 


24-00 


തീയതി 


ശനി യാ ഴ് ചി 


പകൽ 


4 


മ ണിക്ക് 


ഓഫീസിൽ വച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ 
ടി വിൽപത്രം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് സംബന്ധിച്ച് 
ആർക്കെങ്കിലും തർക്കങ്ങളോ ആക്ഷേപങ്ങളോ ഉള്ള പക്ഷം 


തെരുവു കച്ചവടക്കാരുടെ ജീവനോപാധി സംരക്ഷി 
ക്കു ന്ന തിനും നഗ ര ങ്ങ ളില തരു വു കച്ച വടം 
ബാ ഹ്യ ശ ക്തി കള ഒഴിവാക്കി നഗ ര സ ഭ ക ളു ടെ 
നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുമായി 2014 ഇന്ത്യൻ 
പാർല മെ ന്റ് തരുവു കച്ച വട 

( ജീവ നോ പാധി 
സംരക്ഷണവും തെരുവു കച്ചവട നിയന്ത്രണവും ) നിയമം 
പാസ്സാക്കുകയുണ്ടായി . ഈ നിയമം വിഭാവനം ചെയ്യുന്നതനു 
സരിച്ചു സംസ്ഥാന സർക്കാർ 2018 മാർച്ച് 12 -ാം തീയതിയിൽ 
തെരുവു കച്ചവട ( ജീവനോപാധി സംരക്ഷണവും തെരുവു 
കച്ച വട നിയ ന്ത ണ വും ) ചട്ടം 

വിജ്ഞാപനം 
ചെയ്യു ക യു ണ്ടാ യി . 

രു വു കച്ച വടക്കാരുടെ 
ക്ഷേമവും ജീവ നോ പാ ധിയും ഉറപ്പു വ രു ത്തു ന്ന തിനും 
പുനരധിവാസത്തിനും തെരുവു കച്ചവട നിയമവും ചട്ടവും 
നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നഗര സഭാ തലത്തിൽ 
നഗ ര കച്ച വ ട സ മിതി നില വിൽ വന്നിട്ടുള്ള ത് . തെരുവു 
കച്ചവട ചട്ടം അദ്ധ്യായം 2 , ചട്ടം ( 5 ) പ്രകാരം പത 
സമി തി യി ലേക്ക് 

ത രു വു കച്ച വടക്കാ രു ടെ 
പ്രതിനിധികളെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് . 
ആയതിൻപ്രകാരം കോട്ടയം നഗരസഭയിലെ നഗര കച്ചവട 
സമി തി രൂപീ ക രി ക്കു ന്ന തിന് തെ രു വ് കച്ച വട 
പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് 
നടത്തുവാൻ നഗരസഭ തീരുമാനിച്ചു . 


വിചാരണ ദിവസമായ 2021 ജൂലൈ മാസം 24 -ാം തീയതി 


ശനിയാഴ്ച 


പകൽ 4 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ 


നേരിട്ടോ മറ്റേതെങ്കിലും നിയമാനുസൃതമായ വിധത്തിലോ 


നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ആൾ മുഖാന്തിരമോ 


9 


ഹാജരായി രേഖാമൂലം മൊഴി ബോധിപ്പിച്ചുകൊള്ളണ്ടതും 


അതി നു ശേഷം വ രുന്ന ആക്ഷേ പ ങ്ങ ളോ തർക്ക ങ്ങളോ 


പരിഗണിക്കുന്നതല്ലാത്ത തു മാകുന്നു എന്നുള്ള വിവരം ഈ 
പരസ്യം മൂലം അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ് ) 
സബ് രജിസ്ട്രാർ . 


മേൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റു ന്ന തിന് ഉദ്ദേ ശിച്ചു 
കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം . 


പത്തനംതിട്ട . 


386 


Salim A 


Digitally signed by Salim A 
Date : 2021.08.10 15:36:04 
+ 05'30 ' 


